GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7657 


Meenachil Taluk 


( 3 ) 


നമ്പർ സി2-8886 2020 . 


2020 ജൂലൈ 30 . 


പരസ്യം 


( 1 ) 


നമ്പർ സി2-9133 2020 . 


2020 ആഗസ്റ്റ് 11 , 


കോട്ട യ ജില്ല യിൽ 

മീന ച്ചിൽ 

താലൂ ക്കിൽ 
തീക്കോയി വില്ലേജിൽ വാഗമറ്റം കരയിൽ കുന്നുംപുറത്ത് 
വീട്ടിൽ ഫാൻസീസ് ജോസഫ് എന്നയാൾ 13-4-2020 - ൽ 
മ ര ണ മ ട ഞ്ഞിട്ടു ള്ള താ ണ് . വിവിധ 

ആവ ശ്യ ങ്ങ ൾ ക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ തീക്കോയി വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ പരേതന് താഴെ 
പറയുന്ന അവകാശി ഉള്ളതായി കാണുന്നു . 


കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കാണക്കാരി 
വില്ലേ ജിൽ പോക്കാടൻ കുഴിയിൽ ( ശീലകം ) വീട്ടിൽ 
ലീല , പി. കെ . എന്നവർ 8-2-2011 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റിനു വേണ്ടി സമർപ്പിക്ക പ്പെട്ട അപേക്ഷ യിൽ 
കാണക്കാരി വില്ലേജാ ഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേ തയ്ക്ക് താഴെ പറയു ന്ന അവകാശി 
ഉള്ളതായി കാണുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ബന്ധം 


പ്രവീൺകുമാർ , പി . എൽ . 


മകൻ 


40 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


ജോസഫ് സേവ്യർ 


പിതാവ് 


67 


ആയ തി നാൽ ടി ആവ ശ്യ ത്തിലേക്കുള്ള പരേ ത ന്റെ 
നിയമാനുസൃത അവകാശി മേൽ വിവരിച്ചയാൾ മാത്രമാണെന്ന് 
കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ പരാതിയോ 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം അറിയി 
ക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്ക് ശേഷവും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും സ്വീകരിക്കുന്നതല്ല . 


ആയതിനാൽ ടി ആവശ്യത്തിലേക്കുള്ള പരേതയുടെ 
നിയമാനുസൃത അവകാശി മേൽ വിവരിച്ചയാൾ മാത്രമാണെന്ന് 
കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെങ്കിലും എന്തെ ങ്കിലും ആക്ഷേപമോ പരാ തിയോ 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം അറിയിക്കേണ്ട 
താണ്. നിശ്ചിത തീയതിക്ക് ശേഷവും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും സ്വീകരിക്കുന്നതല്ല . 


( 4 ) 


(2 ) 


നമ്പർ സി2-9118 / 2020 . 


2020 ആഗസ്റ്റ് 11 . 


കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മേലുകാവ് 
വില്ലേ ജിൽ മേലുകാവ് ക ര യിൽ കൈപ്പള്ളിൽ വീട്ടിൽ 
ജേക്കബ്, കെ . ജി . എന്നയാൾ 17-7-2020 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു 

സർട്ടി ഫിക്കറ്റിനു വേണ്ടി സമർപ്പിക്ക പ്പെട്ട 
അപേക്ഷ യിൽ മേലുകാവ് വില്ലേ ജാ ഫീസർ മുഖാന്തിരം 

നട ത്തി യതിൽ പരേതന് താഴെ പറ യു ന്ന 
അവകാശികൾ ഉള്ളതായി കാണുന്നു . 


നമ്പർ സി2-973212020 . 

2020 സെപ്റ്റംബർ 11 . 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ വെളിയന്നൂർ 
വില്ലേ ജിൽ പു തു വേലി കര യിൽ കു ന്നും പുറത്ത് 
വീട്ടിൽ കെ . എം . അവറാച്ചൻ എന്ന യാൾ 29-5-2012 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു 
ന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട 
അപേക്ഷയിൻമേൽ വെളിയന്നൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന് താഴെ പറയു ന്ന 
അവകാശികൾ ഉള്ളതായി കാണുന്നു . 


അവ കാശ 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


അന്വഷണം 


നമ്പർ 


ബം 


1 


എൽസി , എ . ജെ . 


ഭാര്യ 


55 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


2 


നമ്പർ 


മകൾ 


25 


ബന്ധം 


മരിയ അവിരാച്ചൻ 
എൽദോസ് അവിരാച്ചൻ 


3 


മകൻ 


23 


1 


മോബിൾ സാം , എം . 


ഭാര്യ 


56 


2 


ജോർജ് സാം ജേക്കബ് 


മകൻ 


27 


3 


അലീന മെറിൻ ജേക്കബ് 


മകൾ 


24 


ആയ തിനാൽ ടി ആവ ശ്യ ത്തി ലേ ക്കുള്ള പരേ തന്റെ 
നിയ മാ നുസ്യ ത 

അവകാ ശികൾ മ ൽ വിവ രിച്ച വർ 
മാത്രമാണെന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷവും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല . 


ആയതിനാൽ ടി ആവശ്യത്തിലേക്കുള്ള പരേ തന്റെ 
നിയ മാ നു സ ത അവകാ ശികൾ മേ ൽ 

വിവ രിച്ചവർ 
മാത്രമാണെന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
രേഖാ മൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത തീയ തിക്കു 
ശേഷവും തപാൽമാർഗ്ഗ വും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങളും 
പരാതികളും സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
മീനച്ചിൽ. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


141 


